| Reg. No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009- 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


വ 


കക 


ല്ല സർക 


ക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


15th February 2011 
2011 ഫെബ്രുവരി 15 
26th Magha 1932 
1932 മാഘം 26 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Forest Department 

TENDER NOTICE 
No. C2 -150 /2011. 

| 22nd January 2011 . 
Competitive tenders in sealed covers are invited for 
the purchase of 1 .5 and 2 .0 Tonne capacity air 
conditioners (Split type) on behalf of the Chief Conservator 
of Forests, Social Forestry (Central Region ), Ernakulam . 
Sealed tenders superscribing the name of work should be 
sent by post or by hand so as to reach the same within 
the prescribed date and time itself. No tenders received 
after the stipulated date and time will be accepted . If the 
tender date happens to be a public holiday, the tender will 
be conducted on the next day at the same time and date . 
SI. 

E . M . D . 
Name of Articles 


Last date and time for receipt of tender — 25 -2 - 2011, 
2 .00 p . m . 

Date and time opening of tender - 25 - 2 - 2011, 
3 .30 p . m . 

Period of completion of work — 7 days. 

Address of Officer from whom forms are to be 
obtained and to whom the tenders are to be sent — Chief 
Conservator of Forests, Social Forestry ( Central Region ), 
Ernakulam . 


എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ആഫീസിലേക്ക് 1.5, 2.0 ടൺ കപ്പാസിറ്റിയുള്ള 
എയർ കണ്ടീഷ ണ റു കൾ ( സ് പ്ലിറ്റ് ടെപ്പ്) വിത ര ണം 
ചെയ്യുന്നതിനുവേണ്ടി ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച് 
കവറുകൾ നേരിട്ടോ തപാലിലോ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം യാതൊരു കാരണവശാലും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
ദിവസം പൊതു അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
അതേസമയം ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 


No . 


25 


1 .5 Tonne Air Conditioner 

(Split type) 
- 2.0 Tonne Air Conditioner 

| ( Split type ) 


- 2 


650 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


ഇനവിവരം 


625 


Cost of tender form - 25 + VAT. 

The last date and time for the application of tender 
24- 2 -2011, 5 p . m . 


1.5 ടൺ കപ്പാസിറ്റിയുള്ള 
എയർ കണ്ടീഷണറുകൾ ( സ്പ്ലിറ്റ് ടൈപ്പ്) 
2.0 ടൺ കപ്പാസിറ്റിയുള്ള 
എയർ കണ്ടീഷണറുകൾ ( സ്പ്ലിറ്റ് ടൈപ്പ്) 


2 


650 


ദർഘാസ് ഫോറത്തിന്റെ വില - 25 + വാറ്റ്. 

ദർഘാസ് പ്രമാണത്തിന് അപേക്ഷിക്കേണ്ട അവസാന 
തീയതിയും സമയവും 24 - 2- 2011, 5 മണി. 

ദർ ഘാ സ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 25 - 2 - 2011, 2 മണി. 

- ദർഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
25 - 2 - 2011, 3.30 മണി. 

പ്രവൃത്തിയുടെ കാലാവധി - 7 ദിവസം. 

ടെണ്ട ർ ഫോമു കൾ ലഭി ക്കു ന്നതും അ പേ ക്ഷ 
നൽകേണ്ടതുമായ ആഫീസറുടെ വിലാസം - ചീഫ് ഫോറസ്റ്റ് 
കൺസർവേ റ്റർ, സോഷ്യൽ ഫോറസ് ടി ( സെൻട്രൽ 
റീജിയൺ) , എറണാകുളം. 
Office of the 
Chief Conservator of Forests, 

( Sd.) 
Social Forestry ( Central Region ), Chief Conservator of 
Ernakulam . 

Forests. 


TENDER NOTICE 
No. TA4-5753/ 2010 . 

- 19th January 2011. 
Sealed tenders are invited for the supply of the 
following articles for the Department Jeeps and Enfield 
Motor Cycles allotted to Thrissur Division in Forest 
Department. 

The tenders should be superscribed “ Tender for the 
supply of Tyres and Tubes” and addressed to the 
Divisional Forest Officer, Thrissur. Late tenders will not be 
accepted . The tenders will be opened at the Divisional 
Forest Officer, Thrissur at 3 . 30 p . m . on 25 - 2 - 2011 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. If any 
holiday is declared on the tender date, the tender will be 
conducted on the next working day at the stipulated 
place and time. 

Intending tenderers may on application to the 
Divisional Forest Officer, Thrissur obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender form should be accompanied 
by a cash remittance of 400 + (VAT ) which is the price 
fixed for the form , which is not refundable . Sale of tender 
forms will be closed at 1. p . m . on 25 - 2 - 2011 . The period 
for the supply of material will be within ten days from the 
date of issue of supply order. 

On receipt of the confirmation order, the successful 
tenderer should execute an greement in stamp paper worth 
- 100 with the undersigned after remitting 5 % of the total 
contract value as security in the Government Treasury. He 
should supply the material within Ten days to the Forest 
Range Office , Machad /Pattikkad /Wadakkanchery and 
Divisional Forest Office, Thrissur against the supply order 
issued from this office as per requirements. 

All the rules and regulations as per the existing STP 
Rules are applicable to this tender. 

If the tender will not be conducted due to any other 
reason the same will be conducted on alternate date on 
28 -2 -2011 or 3 - 3 - 2011 this tender will be at the stipulated 
place and time. 


ത്യശ്ശൂർ ഫോറസ്റ്റ് ഡിവി ഷ ന് അ നു വ ദി ച്ചിട്ടുള്ള 
താഴെ പറയുന്ന സർക്കാർ വാഹനങ്ങളിലേക്ക് ടയറും ട്യൂബും 
വിതരണം ചെയ്യു ന്ന തിനായി മത്സരാടി സ്ഥാ ന ത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
-- ദർഘാസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ തൃശ്ശൂരിന് 
സമർപ്പിക്കേണ്ടതും കവറിനുപുറത്ത് “ടയറുംട്യൂബും വിതരണം 
ചെയ്യുന്നതിന് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. 
താമസിച്ച് ലഭിക്കുന്ന ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല . ദർഘാ 
സുകൾ 25- 2- 2011, 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാ 
സുകാരുടെയോ അവരുടെ പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യ 
ത്തിൽ അയ്യന്തോളിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
വെച്ച് തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
ദിവസം പൊതു അവധിയോ, ഓഫീസ് മുടക്കമോ ആയി 
വരുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും വച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 

- ദർഘാസ് ഫോറം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
മുമ്പാകെ അപേക്ഷ സമർപ്പിച്ച് ലഭ്യമാ ക്കാ വു ന്ന താ ണ് . 
ദർഘാസിനുള്ള അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ 
വിലയായ 400 + വാറ്റ് അടക്കമുള്ള തുക ഈ ഓഫീസിൽ 
ഒടുക്കേണ്ടതാണ്. ടി തുക യാതൊരു കാരണവശാലും തിരിച്ച് 
നൽകുന്നതല്ല . ദർഘാസ് ഫോറം 25- 2 - 2011 ഉച്ചയ്ക്ക് 1 മണി 
വരെ ലഭിക്കുന്നതും 3 മണിവരെ സ്വീകരിക്കുന്നതുമായിരിക്കും. 
മേൽ സാധ ന ങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സമയം 
സപ്പെ ഓർഡർ തീയതി മുതൽ 10 ദിവസത്തിനകത്ത്. 

ദർഘാസ് സ്ഥിരപ്പെടുത്തുന്ന മുറയ്ക്ക് വിജയിയായ 
കരാറുകാരൻ മൊത്തം കരാർ തുകയുടെ 5 % സെക്യൂരിറ്റിയായി 
ഗവൺമെന്റ് ട്രഷറിയിൽ ഒടുക്കേണ്ടതും തൃശ്ശൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ് റു മാ യി 100 - ന്റെ മുദ്രപത ത്തിൽ 
ഉടമ്പടി വെയ്ക്കേണ്ടതുമാണ്. ഓർഡർ നൽകുന്ന മുറയ്ക്ക് 
ടയറുകൾ മച്ചാട്, വടക്കാഞ്ചേരി, പട്ടിക്കാട് എന്നീ റെയിഞ്ചു 
ക ളിലും ത്യശ്ശൂർ ഡിവി ഷൻ ഓഫീസിലും വിത ര ണം 
നടത്തേണ്ടതാണ്. മേൽ ദർഘാസ് നിലവിലുള്ള എസ്. റ്റി . പി . 
റൂളിന് വിധേയമായിട്ടായിരിക്കും നടത്തുന്നത്. 

ദർഘാസ് തീയതി പൊതു അവധി ദിവസമായി വരുക 
യാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും 
അതേ സ്ഥലത്തും വെച്ച്തന്നെ ദർഘാസുകൾ നടത്തുന്നതാ 
യിരിക്കും. അവധി അല്ലാത്ത മറ്റേതെങ്കിലും കാരണത്താൽ 
ദർഘാസ് നടക്കാത്ത പക്ഷം മേൽ ദർഘാസ് 28 - 2 - 2011 -ാം 
തീയതിയിലും ടി തീയതിയിലും നടക്കാത്തപക്ഷം 3 - 3 - 2011 -ാം 
തീയ തി യിലും ദർഘാസ് നട ത്തു ന്ന താ യി രിക്കും. വനം 
വകു പ്പിൽ നില വിലുള്ള എല്ലാ ദർഘാസ് നിയ മ ങ്ങളും 
മേൽപ്പറഞ്ഞ ദർഘാസിനും ബാധകമായിരിക്കും. 


SI. 
No. - 


Name of Article 

le 


Tyres 
Quantity Required 


Tubes 
Nos. 


| 1 


Mahindra Jeep 


25 


Big Rover - 
Tyre 600 .16 
25 Nos. 
Front Tyre 1 
Back Tyre 1 


2 Enfield Motor Cycles 


- 


2 


( Sd.) 
Divisional Forest Officer, 
( For and on behalf of the 

Governor of Kerala ). 


Divisional Forest Office , 
Thrissur. 


ദർഘാസ് പരസ്യം 


കമ്പിവേലികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ തിരുവനന്തപുരത്തിന്റെ 27 - 10 - 2009- ലെ 4/2009 -ാം 
നമ്പർ ( പകാ രമുള്ള സർക്കു ല റിലെ താഴെ പ റ യുന്ന 
നിബന്ധനകൾ നിർബന്ധമായും ടെണ്ടറിൽ പങ്കെടുക്കുന്ന 
കരാറുകാർ പാലിക്കേണ്ടതാകുന്നു . 


- നിബന്ധനകൾ 


നമ്പർ ജി2 - 7731/ 10. 

2011 ജനുവരി 24 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി കോഴിക്കോട് ഡിവിഷ നിൽ 
പെടുന്ന കുറ്റ്യാടി, താമരശ്ശേരി, പെരുവണ്ണാമുഴി റെയിഞ്ചു 
കളിൽപെട്ട വിവിധ സ്ഥലങ്ങളിൽ സൗരോർജ്ജ വൈദ്യുത 
കമ്പി വേ ലിയുടെ സാധനസാമഗ്രികൾ സപ്ലെ ചെയ്ത് 
കമ്പിവേലി സ്ഥാപിക്കുന്നതിനും പരിപാലത്തിനുംവേണ്ടി മത്സര 
സ്വഭാവമുള്ളതും പ്രത്യേകം മുദ്രവെച്ചതുമായ ദർഘാസുകൾ 
അംഗീ ക ത കരാ റു കാർ/ ഏജൻ സി കൾ/ സ്ഥാപ ന ങ്ങൾ 
എന്നിവരിൽ നിന്നും 23- 2 -2011 - ന് ഉച്ചയ്ക്ക് 2.30 - നു മുമ്പായി 
ഈ ആഫീസിൽ ലഭിക്കത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


നിരതദ്രവ്യം 


| കമ 
നമ്പർ 


- പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


-- 1 


4,600 


- കുറ്റ്യാടി റെയിഞ്ചിൽ മാടാഞ്ചേരി ഭാഗത്ത് 
1.5 കി . മീ . ദൂരം സോളാർ പവർ ഫെൻസിംഗ് 
സ്ഥാപി ക്ക ലും പരിപാലനവും - 1,80,650 
താമരശ്ശേരി റെയിഞ്ചിൽ ചോഴിയോട് മുതൽ 
മേലെ കൊളമലഭാഗം 2 കി. മീ . 
2 ,15, 000 


5 , 400 


5, 400 


3 താമരശ്ശേരി റെയിഞ്ചിൽ കൊളമല മുതൽ 
മുരിങ്ങക്കുറ്റി വരെ 2 കി. മീ . - 2,15, 000 

പെരുവണ്ണാമുഴി റെയിഞ്ചിൽ ചാടിക്കുഴി 
1.2 കി. മീ . - 1,50,000 


3,800 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 4- നും 
400 + വാറ്റ്, ക്രമനമ്പർ 2- നും 3- നും 500 + വാറ്റ്. 

പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി 30- 3 - 2011. 


ദർഘാസ് ഫോറങ്ങൾ 21 - 2 - 2011 മുതൽ 23 - 2 - 2011 - ന് 
ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കു 
ന്നതാണ്. കരാറുകാർ അവരുടെ തിരിച്ചറിയൽ കാർഡ്/ മറ്റു 
അനുബന്ധ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ മുദ്രവെച്ച 
ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസുകൾ അന്നേദിവസം 
ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ ഏജന്റു 
മാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദവ്യം ഏതെങ്കിലും 
അംഗീകൃത ബാങ്കിൽ അടച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
കോഴിക്കോടിന്റെ പേരിൽ മാറത്തക്കവിധം പ്ലഡ്ജ് ചെയ് 
ഡിമാന്റ് ഡ്രാഫ്റ്റ്ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ ഓരോ 
ദർഘാസിനുമൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട ഒരു 
പ്രാഥമിക എഗ്രിമെന്റ് കൂടി സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ 
വിധത്തിൽ നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്തതോ നിശ്ചിത 
മാതൃകയിലുള്ള എഗ്രിമെന്റ് പൂരിപ്പിച്ച് വയ്ക്കാത്തതോ ആയ 
ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . 
ഏതെങ്കിലും ജോലിയുടെ ടെണ്ടർ മാറ്റി വെക്കുവാനോ,ഉപേക്ഷി 
ക്കുവാനോ, ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ യാതൊരു 
കാരണവും കൂടാതെ നിരസിക്കുവാനോ ഉള്ള അധികാരം 
ഡിവിഷണൻ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 

മേൽ പറഞ്ഞ ടെണ്ടർ തീയതി ഒരു പൊതു അവധി 
ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയോ മറ്റു കാരണങ്ങളാൽ 
അന്നേ ദിവസം ടെണ്ടർ നടത്താൻ കഴിയാതെ വരികയോ 
ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും വെച്ച്അതേ 
വ്യവസ്ഥകൾക്കനുസരിച്ച് നടത്തുന്നതായിരിക്കും. വൈദ്യുത 


1. വൈദ്യുത കമ്പി വേ ലി സ്ഥാപിക്കുന്ന ജോലി ഇ 

രംഗത്ത് പരിചയം ഉള്ള കരാറുകാർ ഏജൻസി/ സ്ഥാപനം 
മുഖേന ചെയ്യേണ്ടതിനാൽ തൃപ്തികരമായ രീതിയിൽ 
ജോലി ചെയ്തുകൊടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതിന് 
ജോലി ചെയ്തു കൊടുത്ത സ്ഥാപനത്തിന്റെ/ സ്ഥാപനങ്ങ 
ളുടെ ജില്ലാമേലധികാരി/ മേലധികാരികളിൽ നിന്നും ലഭിച്ച 
പരിചയ സർട്ടിഫിക്കറ്റുകളും/ സർട്ടിഫിക്കറ്റുകളുടെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ടെണ്ടറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 
കമ്പി വേലി സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ 
ചെയ്യു ന്ന തിനും ഏറ്റവും ഗുണ നി ല വാ ര മു ള്ള 
ഉപ ക ര ണങ്ങൾ മാത്രം ഉപ യോ ഗി ക്കേ ണ്ട താ ണ് . 
ഉപകരണങ്ങൾ ബാംഗ്ലൂർ ആസ്ഥാനമായ പവർ റിസർവ്വ് 
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ, ഡി. ജി. എസ്. ആന്റ് ഡി.-യുടെയോ 
ഗുണമേന്മാ സർട്ടിഫിക്കറ്റ്ഉള്ളവരായിരിക്കണം. 
-- ടെണ്ട റി നോ ടൊപ്പം ബാറ്ററി, വയർ, ഇൻസു ലേറ്റർ 
തുടങ്ങിയവയുടെ സാമ്പിളുകൾ മുദ്രവച്ചതും, കരാറു 
കാരന്റെ പേരുവിവരം രേഖപ്പെടുത്തിയതുമായ കവറിൽ 
സമർപ്പിക്കേണ്ടതാണ്. 
എനർജൈസറിൽ പതിച്ചിട്ടുള്ള വാറണ്ടി/ ഗ്യാരണ്ടി സീൽ 
നശിപ്പിക്കുകയോ ഇളക്കിമാറ്റുകയോ കേടുവരുത്തുകയോ 
ചെയ്യരുത്. വാറണ്ടി / ഗ്യാരണ്ടി കാലയളവ് രേഖാമൂലം 
ടെണ്ടർ സമയത്ത് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. 
വൈദ്യുത കമ്പി വേലിക്ക് ആ വ ശ്യ മു ള്ളത്ര വലിവ് 
എപ്പോഴും നിലനിർത്തേണ്ടതും എന്നാൽ അമിത വലിവ് 
ഉണ്ടാകാത്ത വിധത്തിലുമാണ് വേലി സ്ഥാപിക്കേണ്ടത്. 
-- എ . സി . മെയിൻ, വൈദ്യുത കമ്പി വേലി യു മാ യോ , 
എനർജൈസറുമായോ ഒരു കാരണവശാലും തൊടരുത്. 
മെയിന്റനൻസ് കാലാവധിക്കുള്ളിൽ ബാറ്ററിക്കുണ്ടാകുന്ന 
പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ആവശ്യമായ 
സാങ്കേതിക സേവനങ്ങൾ കരാറുകാരൻ ഏജൻസിയ 

സ്ഥാപനം ചെയ്തുകൊടുക്കേണ്ടതാകുന്നു . 
- 8. വലിയ കാറ്റോ, ഇടിമിന്നലോ ഉണ്ടാകുമ്പോൾ വൈദ്യുത 

ബന്ധം താൽക്കാലികമായി വിടുവാനുള്ള ലൈറ്റനിംഗ് 
അറസ്റ്റർ ഘടിപ്പിച്ചിരിക്കേണ്ടതാണ്. 
ചാർജ്ജറിൽ നിന്നോ, സോളാർ പാനലിൽ നിന്നോ 
എനർജൈസറിലേക്ക് നേരിട്ട് വൈദ്യുതി കടത്തി വിട്ടു 
കൊണ്ട് വേലി സ്ഥാപിക്കരുത്. 
ദർഘാസിനോടൊപ്പം 100 രൂപയുടെമുദ്രപത്രത്തിൽ ഒപ്പിട്ട 
ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കുന്നതോടൊപ്പം 
തന്നെ സ്ഥാപിക്കാനുദ്ദേശിക്കുന്ന വൈദ്യുത കമ്പിവേലി 
യുടെ 10 (പത്ത്) വർഷത്തെ മെയിന്റനൻസ് പ്രവൃത്തിയും 
ചെയ്തുകൊടുക്കുന്നതാണെന്നും കൂടി ഉൾപ്പെടുത്തി 
എഗി മെന്റിൽ ഒപ്പു വ യ് ക്കേ ണ്ട തും യഥാ വിധി 
മെയിന്റനൻസ് ചെയ്യുന്നതിന് കരാറുകാരൻ/ ഏജൻസി/ 
സ്ഥാപനം ബാധ്യസ്ഥരായിരിക്കുന്നതുമാകുന്നു . 

മേൽ പ്രവൃത്തികൾ എല്ലാംതന്നെ റെയിഞ്ചിലെ ഇക്കോ 
ഡവലപ്മെന്റ് കമ്മിറ്റി/ ജനറൽ കമ്മിറ്റികളുമായി സഹകരിച്ച് 
നടത്തേണ്ടതാണ്. പ്രവൃത്തി ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും 


ഭാഗത്തേയ്ക്ക്കുറേകൂടി അധികം നീളത്തിൽ പ്രവൃത്തി 
ചെയ്യാൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും കമ്മിറ്റികൾ രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ അതിനുള്ള സാങ്കേതിക സാദ്ധ്യതയുണ്ടെങ്കിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ അംഗീകാരത്തോടെ 
അധിക പ്രവൃത്തി ചെയ്ത്തുക ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ 
നിന്നും വസൂലാക്കി കരാറു കാ രൻ/ ഏജൻ സി / സ്ഥാപനം 
ചെയ്യേണ്ടതാണ്. 

- പവർ ഫെൻസിംഗ് സ്ഥാപിച്ചശേഷം ഗ്യാരണ്ടി കാലയളവിൽ 
ഇവ യ് ക്ക് ആവ ശ്യ മായ പരി ച രണം, ഇവ കാര്യ മായി 
പരിപാലി ക്കു ന്നത് മുത ലാ യ വ സംബ ന്ധിച്ച് ഇക്കോ 
ഡെവ ല പ് മെന്റ് കമ്മിറ്റി മെമ്പർമാർ/ ജ ന കീയ കമ്മിറ്റി 
മെമ്പർമാർ എന്നിവർക്ക് കരാറുകാരൻ വേന്ദ്രത അവബോധം 
ഉണ്ടാക്കികൊടുക്കേണ്ടതാണ്. കൂടാതെ വൈദ്യുത കമ്പിവേലി 
കളുടെ പരിപാലനത്തിന് ഏകീകൃത നടപടിക്രമം നിർദ്ദേശിച്ചു 
കൊണ്ടുള്ള പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
4 / 2009 -ാം തീയതിയിലെ സർക്കുലറിലെ വ്യവസ്ഥകൾ ഈ 
ജോലിക്ക് ബാധകമായിരിക്കുകയും ചെയ്യുന്നതാണ്. 

- മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാത്ത പ്രവർത്തി 
കൾക്കുള്ള ടെണ്ടറുകൾ 3- 3- 2011 - നും അന്നും നടക്കാത്തവയ്ക്ക് 
10 - 3 - 2011- നും അന്നും നടക്കാത്ത വയ് 17 - 3 - 2011 - നും 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും അതേ വ്യവസ്ഥകൾ 
അ നു സ രിച്ച് നട ത്തു ന്ന തായിരിക്കും. കൂടാതെ ടെണ്ടർ 
സംബന്ധിച്ച് നിലവിൽ വനം വകുപ്പിലും സ്റ്റോർ പർച്ചേയ്സ് 
ഡിപ്പാർട്ടുമെന്റിലുമുള്ള എല്ലാ നിബന്ധനകളും നിർദ്ദേശങ്ങളും 
ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 

( ഒപ്പ്) 
കോഴിക്കോട്. 

- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


